Regn . No. KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


1 1. 
सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No. രജി. നമ്പർ 
KL/TV ( N )/ 634/ 2012- 14 


കേക 
GOVERNN 


കേരള 
സ 


സർക്കാർ 


NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No. 


26th March 2013 
2013 മാർച്ച് 26 
5th Chaithra 1935 
1935 ചൈതം 5 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സംസ്ഥാന പരിവർത്തിത ക്രൈസ്തവ ശുപാർശിത വിഭാഗ 

വികസന കോർപ്പറേഷൻ, കോട്ടയം 


വിജ്ഞാപനം 


നമ്പർ ഇ1/1967 / 12/ കെ എസ് 


ഡി സി . 


2013 ഫെബ്രുവരി 4. 


സേവനാവകാശ നിയമം 2012 


സേവനാവകാശ നിയമം 2012 പ്രകാരം ഈ കോർപ്പറേഷന്റെ ലക്ഷ്യ വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന 
സേവനങ്ങൾ, സമയപരിധി, നിയുക്ത ഉദ്യോഗസ്ഥൻ, ഒന്നാം അപ്പീൽ അധികാരി, രണ്ടാം അപ്പീൽ അധികാരി എന്നിവ സംബന്ധിച്ച 
വിവരങ്ങൾ ചുവടെ ചേർക്കുന്നു . 


നിശ്ചിത 


നിയുക്ത 


ഒന്നാം 


രണ്ടാം 


കമ 
നമ്പർ 


സേവനം 


- സമയപരിധി 


ഉദ്യോഗസ്ഥൻ 


അപ്പീൽ 


അപ്പീൽ 


അധികാരി 


അധികാരി 


തൊഴിൽ വായ്പ 

60 ദിവസം 
വിദ്യാഭ്യാസ വായ്പ 60 ദിവസം 
കൃഷി, ഭവന നിർമ്മാണ, 60 ദിവസം 
വിവാഹ വായ്പകൾ 


റീജിയണൽ മാനേജർ 
റീജിയണൽ മാനേജർ 
റീജിയണൽ മാനേജർ 


റീജിയണൽ മാനേജർ മാനേജിംഗ് ഡയറക്ടർ 
റീജിയണൽ മാനേജർ മാനേജിംഗ് ഡയറക്ടർ 
റീജിയണൽ മാനേജർ മാനേജിംഗ് ഡയറക്ടർ 


( ഒപ്പ്) 
മാനേജിംഗ് ഡയറക്ടർ. 


